Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


e 


C 


. 


GOVERN 


- 
കര 


S 


രള സർക്ക 
NMENT OF 


& 


e 


ക്കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 ജൂൺ 5 
5th June 2018 
1193 ഇടവം 22 
22nd Idavam 1193 
1940 ജ്യേഷ്ഠം 15 
15th Jyaishta 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നിബന്ധനകൾ 


1. ദർഘാസ് പ്രമാണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മിനിമം 

ലൈസൻസ് ഫീയേക്കാൾ കൂടിയ തുകയായിരിക്കണം 
മൽസരാർത്ഥി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 


നമ്പർ എം / സ്റ്റാൾ ടെണ്ടർ/ 2018 - 19 . 

2018 മേയ് 4 . 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി മല മ്പുഴ ജല സേ ചന 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മലമ്പുഴ ഗാർഡന് 
പുറത്തുള്ള R1, A2, R7, R10 , R11, L6 മലമ്പുഴ ഡാം പഴയ 
ബസ് സ്റ്റാന്റിനടുത്തുള്ള ടോയ്ലറ്റ് ബ്ലോക്ക്, സസൃ്യതര 
ഭക്ഷണശാല (മലമ്പുഴ ഗാർഡനകത്ത്) സസ്യഭക്ഷണശാല 
( മലമ്പുഴ ഗാർഡനകത്ത്) സ്റ്റാളുകൾ ഏറ്റെടുത്ത് 3 വർഷക്കാല 

ത്തേക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് മുദ്രവെച്ച കവറുകളിൽ 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ 
സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ വകുപ്പ് ഉത്തര വാദി 
യാകുന്നതല്ല . ആയതിന്റെ ലേലം 26 -6- 2018- ന് വൈകുന്നേരം 
3 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
വെച്ചുനടത്തുന്നതും ലേലാവസാനം ഹാജരുള്ള ലേലക്കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും കൂടുതൽ 
തുകയ്ക്ക് ലേലം/ ദർഘാസ് നൽകിയ വ്യക്തിയുടെ പേരിൽ 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കു 
വാനുള്ള അവകാശം ദർഘാസ് സമർപ്പിച്ച വ്യക്തികൾക്കു 
മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു . 
Gaz. No. 23 /2018 /DTP (Irrigation). 

359 


ദർഘാസ് പമാ ണ ത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന 
തുകയുടെ 2.5 % നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി 
( ഡി. ഡി.) ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾ ബാങ്കു 
ക ളിൽ നിന്ന് എടു ത്ത വ മാത്രം സ്വീക രി ക്കു 
ന്നതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്കവിധത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 
ദർഘാസ് പ്രമാണത്തോടൊപ്പം നിരതദ്രവ്യം - 200 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ഉള്ള ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി സഹിതം 
കവറിൽ മേൽ പ്രസ്താവിച്ച തീയതിക്കുമുമ്പായി ഈ 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
4. ലേലം സ്ഥിരമായി ഉറപ്പിച്ച് ഉത്തരവ് ലഭിച്ചതിനുശേഷം 
നിശ്ചിത മാതൃകയിലുള്ള ഉടമ്പടി ഒപ്പിട്ടതിനുശേഷമേ 
ലേലം കൊണ്ടയാൾക്ക് കൈവ ശാ വ കാശം 
ലഭിക്കുകയുള്ളൂ. 


5th JUNE 2018] 


IRRIGATION DEPARTMENT 


112 


5. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ നമ്പർ, 

സ്റ്റാളിന്റെ പേര്, ക രാ റു കാ രന്റെ പൂർണ്ണ 
മേൽവിലാസം എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. 


ക്രമ 
നമ്പർ 


ടെണ്ടർ 
നമ്പർ 


ഇനം 


വിൽപ്പന ഏറ്റവും 
സ്വഭാവം/ കുറഞ്ഞ 
സാധനങ്ങൾ വാർഷിക 

ലൈസൻസ് 
ഫീ 


പ 


1/ 18 - 19 


ഐസ്ക്രീം 


2,82,430 


- 


2 


2 / 18 - 19 


ബേക്കറി 


2 ,62,399 


- ഗാർഡനിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാളിനുപുറമെ യാതൊരു 

വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലും അനുവദിക്കുന്നതല്ല. 
7 . ജല സേചന വകു പ്പിൽ ലേലത്ത് സംബ ന്ധിച്ച് 

നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 
എക് സിക്യൂട്ടീവ് എഞ്ചി നീ യർക്ക് എപ്പോൾ 
വേണമെങ്കിലും ഒരു മാസത്തെ നോട്ടീസ് നൽകി കട 
ഒഴി വാ ക്കു ന്ന തിനുള്ള പൂർണ്ണ മായ അ ധി കാരം 
നിക്ഷിപ്തമാണ്. 


3/ 18 - 19 


R7 


4 , 28 , 400 


ഫേൻസി 
ഐറ്റംസ് 


- 4 / 18 - 19 


6, 62 ,400 


- 5 / 18 - 19 


1, 14, 000 


9. ലേലത്തെ സംബ ന്ധിച്ച് എക് സി ക്യൂ ട്ടീവ് 
എഞ്ചി നീ യറെടു ക്കുന്ന എല്ലാ തീരു മാ ന ങ്ങളും 
അന്തിമമായിരിക്കും. 


R10 ഫേൻസി 

ഐറ്റംസ് 
L6 

ഫേൻസി 

ഐറ്റംസ് 
സന്ദ്യേതര സന്ദ്യേതര 
ഭക്ഷണശാല ഭക്ഷണശാല 

(മലമ്പുഴ 
ഗാർഡനകത്ത്) 


- 6 / 18 - 19 


4,40, 000 


7 / 18 - 19 


3 , 41, 000 


10 . മുൻകാലങ്ങളിൽ ഏറ്റവും ഉയർന്ന തുക ക്വാട്ട് ചെയ് 

എ ഗി മെന്റ് വയ് ക്കാ ത്തവ രേയും ലേല മെടുത്ത് 
കാലാ വ ധിക്കു മുൻപ് ഒഴി വാ കു കയും അല്ലെങ്കിൽ 
സാമ്പത്തിക ബാധ്യത വരുത്തിയവരേയും വകുപ്പിനെതിരെ 
അനാ വ ശ്യ കേസ്, പരാതി തുട ങ്ങിയ നട പടികൾ 
സ്വീകരിച്ചിട്ടുള്ളവരെയും ഈ കാര്യാലയത്തിൽ നിന്നും 
ഏതെങ്കിലും കാരണ വശാൽ കട ഒഴിപ്പിക്കുകയും 
നിയമനടപടികൾ എടുത്തിട്ടുള്ളവരെയും ഈ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


സസ്യം സസ്യ 
ഭക്ഷണശാല ഭക്ഷണശാല 

(മലമ്പുഴ 
ഗാർഡനകത്ത്) 


11. ഓരോ സ്റ്റാളിനും അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾമാത്രമേ 

വിൽപ്പന / സേവനം നടത്തുവാൻ പാടുള്ളൂ. 


12. നിയമ വിരുദ്ധമായ പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 

പിഴയായി ആദ്യത്തെ പ്രാവശ്യം - 5, 000 വും രണ്ടാമത്തെ 
പ്രാവശ്യം - 10 ,000 വും മൂന്നാമത്തെ പ്രാവശ്യം കരാർ 

റദു ചെയ്യുന്നതുമായിരിക്കും. 
13 . - എഗ്രിമെന്റ് കാലാവധി കഴിയുന്നതിനുമുമ്പ് സ്റ്റാൾ 

ഒഴിഞ്ഞാൽ സർക്കാരിനു വരുന്ന സാമ്പത്തിക നഷ്ടം/ 
കഷ്ടനഷ്ടങ്ങളും തുടർന്ന്പുനക്രമീകരിക്കുന്നതിനുള്ള 
നഷ്ടങ്ങളും ഈടാക്കുന്നതാണ്. 


8 / 18 - 19 R11 മൊബൈൽ | 1,20,000 

റീച്ചാർജ്ജ് 
കൂപ്പൺ, 
ഫ്രഷ് കോൺ, 
ചൈനീസ് 
സ്വീറ്റ്സ്, 

ബലൂൺ 
9/ 18 - 19 മലമ്പുഴ ഡാം 

3 , 00,000 
പഴയ ബസ് 
സ്റ്റാന്റിനടുത്തുള്ള 

ടോയ്ലറ്റ് 
ബ്ലോക്ക് 


- നിരതദ്രവ്യം - 2 . 5 %. 


14. ആധാറും ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡും ഒരു പകർപ്പ് ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമ നമ്പർ 1, 2 , 9 

സഹിതം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. - എന്നിവയ് - 630 + ജി . എ സ്. ടി ., കമ ന മ്പർ 3, 6 
15. മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, വൃത്തിഹീനമായ അവസ്ഥ , 

എന്നിവയ് ക്ക് - 945 + ജി . എ സ് . ടി ., കമ ന മ്പർ 4 - ന് 
ആരോഗ്യ പ്രശ്നം, പെരുമാറ്റദൂഷ്യം, നിയമപരമായി 

S 1,418 + ജി . എ സ് . ടി ., കമ ന മ്പർ 5 , 8 എന്നിവയ് 
സർക്കാർ വകു പ്പു ക ളു മായി ഉണ്ടാ കു ന്ന മറ്റു 

525 + ജി .എസ്. ടി ., ക്രമനമ്പർ 7 - ന് - 735 + ജി .എസ്. ടി . 
പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു 

കാലാവധി 3 വർഷം. 
മുന്നറിയിപ്പും കൂടാതെ കട ഒഴിപ്പിക്കുന്നതാണ്. 

ദർഘാസ്/ ലേല ( പമാ ണ ങ്ങൾ 19 - 6 - 2018 - ന് 
കാലാ കാ ല ങ്ങ ളിൽ സർക്കാരും ഈ വകുപ്പും 1 മണി വരെ വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ 
നിശ്ചയിക്കുന്ന നിയമങ്ങളും എക്സിക്യൂട്ടിവ് എഞ്ചിനീയർ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ്മുഖേന 26- 6- 2018- ന് വൈകിട്ട് 
നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളും ഇതിന് ബാധകമായിരിക്കും. 2 മണിവരെ ഈ കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതുമായിരിക്കും. 


360 


5th JUNE 2018 ] 


IRRIGATION DEPARTMENT 


| 113 


- ഏതെങ്കിലും കാര ണ വശാൽ ലേ ദിവസം അവധി - അടുത്ത തുക ക്വാട്ട് ചെയ്ത വ്യക്തിയെ പരിഗണിക്കുന്നതും 
ആയിരുന്നാൽ അതിനടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ ടിയാൻ അ പ്പോൾ വിളിച്ച / ക്വാട്ട് ചെയ്ത ലേല 
പരിഗണിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ തുറക്കുന്നതിനു 

സംഖ്യയും അതിന്റെ സർവ്വീസ്ടാക്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
മുന്നോടിയായി തുറന്ന ലേലം വിളി നടത്തുന്നതാണ്. ദർഘാസ് 

പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് എന്നിവയും ഈ ഓഫീസിൽ ഒടുക്കേ 
പ്രമാണം സമർപ്പിച്ച വ്യക്തികൾക്കു മാത്രമേ ലേലം വിളിയിൽ 

ണ്ടതാണ്. അല്ലെങ്കിൽ ടിയാന്റെEMD - യും സർക്കാരിലേക്ക് 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. ലേലം വിളിയിൽ 

കണ്ടുകെട്ടിമുതൽ കൂട്ടുന്നതാണ്. എല്ലാ വർഷവും കാലാവധിക്ക് 
പങ്കെടുക്കുന്നവർ - 10,000 (എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിലുള്ളത്) ഡി. ഡി . മുൻകൂറായി കെട്ടിവെയ്ക്കേണ്ടതാണ്. 

ഒരു മാസം മുമ്പ് വർഷം തോറും പൈസ അടച്ച് ഉടമ്പടി 
തുടർന്ന് ദർഘാസ് പ്രമാണങ്ങൾ തുറക്കുന്നതുമായിരിക്കും. 

പുതുക്കേണ്ടതാണ്. 3 വർഷത്തിനുള്ളിൽ അടുത്ത ഓരോ 

വർഷവും നിലവിലുള്ള വാടകയും അതിന്റെ 10 ശതമാനവും 
ലേലത്തിൽ പങ്കെടുത്ത്ഉയർന്ന തുക ക്വാട്ട് ചെയ്ത് 

ആയതിന്റെ സർവ്വീസ് ടാക്സ് സും ഈ കാര്യാ ല യ ത്തിൽ 
സ്റ്റാൾ സ്വന്തമാക്കിയ വ്യക്തികൾ ക്വാട്ട് ചെയ്ത മുഴുവൻ 

അടയ്ക്കേണ്ടതും സപ്ലിമെന്ററി എഗ്രിമെന്റ് ഒപ്പിടേണ്ടതുമാണ്. 
തുകയും കൂടാതെ ടി തുകയുടെ സർവീസ് ടാക് സ് , 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് എന്നിവ 
അന്നുതന്നെ ഈ കാര്യാ ല യ ത്തിൽ അ ട യ് ക്കേ ണ്ട തും - എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
നിബന്ധന 4 പ്രകാരം ഉടമ്പടിയിൽ ഏർപ്പെടുത്തേണ്ടതുമാണ്. കാര്യാലയം, ജലസേചന വിഭാഗം, എക്സിക്യൂട്ടീവ് 
അല്ലാത്ത പക്ഷം EMD സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും മലമ്പുഴ. 

എഞ്ചിനീയർ. 


361 


